e 
Government of Kerala 

ക സ്ഥ 

2009 


Reg. No. on como 
ST 122009- 201 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


T 


No. 


Vol LIVU 
വാല്യം 34 


29th September 2009 
amurram,Tov 29 സംബർ 29 
തിവന്ന , ചൊവ 

7th Aswina 1931 
1932 ആയിനം 1 


| 38 


PART III 
Stores Purchase 


Chemical Examiner s Laboratory, 

Thiruvananthapuram 
SHORT TENDER NOTICES ! 

(1 ) 
No , S-2499/09 /CE . 

| 24th August 2009. 
Sealed and competitive tenders are invited for 
the supply of Refrigerator (Double door) - 3 Nos . to 
The Chemical Examiner s Laboratory, Thiruvanantha 
puram . The Estimated amount is Rs. 62, 000 (Rupees 
sixty twothousand only). 

The tenders should be superscribed 
" No. S . 2499 /09/CE for the supply of Refrigerator " 
addressed to " The Chief Chemical Examiner to 
Government, Chemical Examiner s Laboratory, 
PH. Lab Compound , Red Cross Road, Thiruva 
nanthapuram -35 , Kerala " . The last date for receipt 
of completed tender is 7 -10-2009 at 4 p . m . 
Late tenders will not be accepted . The tenders will be 
opened on 9-10-2009 at 11 a . In . in the presence of 
such of the tenderers or their authorised 
representatives who may be present at that time. 
The payment will be made only on Indian Rupees. 

Intending tenderers may , on application to the 
undersigned obtain the requisite tender forms with 
details of items on which tenders are to be 
submitted . Application for the tender forms should be 
accompanied by a cash remittance of Rs. 450 
(inclusive of S . T . ) which is the rate fixed for the 
Original tender form and is not refundable under 


any circumstances . The sale of tender forms will 
be closed at 5-10- 2009 at 4 p . 2 . cheque, 
Postal Orders, Drafts etc . will not be accepted 
towards the cost of forms. The tender forms will 
not be sent by V . P . P . Duplicate tender form if 
required will be issued at Rs. 225 per copy . But 
tender forms will be issued against the receipt of 
money order with Postal Charges. Every tender 
should be accompanied by an EMD of 1 % of total 
cost of tendered items along with an agreement 
in Kerala Stamp Paper worth Rs. 50 , 

The undersigned reserves the right to accept/ 
rej. ct/postpone any tender without assigning any 
reasons. Further details if any required can 
be had from this office during office hours in 
working days , 

തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് 
| ലാബോറട്ടറിയിലേക്ക് റഫിജറേറ്ററുകൾ ( ഡബിൾ 

ഡോർ 3 എണ്ണം വാങ്ങുന്നതിലേക്ക്മുവച്ച് മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
(പതീ ക്ഷണിക്കുന്നചെലവ് ഏകദേശം 62,000 ( അറുപത്തി 
രണ്ടായിരം) രൂപ, 

- ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനുമുകളിൽ 
fദർഘാസ് നമ്പർ എസ്. 2499, 09സി. ഇ . 
orഫീmoon കൾ നൽകുന്നതിലേക്കാം എന്ന് പ്രത്യകം 
എഴുതി ഗവൺമെൻറ് ചീഫ് കെമിക്കൽ 
എക്സാമിനർ, കെമിക്കൽ എക്സാമിനേഴസ 
ലബോറട്ടറി, പി . എച്ച്. ലാബിനു സമീപം, 
റെഡ് കാസ് റോഡ്, തിരുവനന്തപുരം-35 , കേരളം " 
എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്, പൂരിപ്പിച്ച് 
ഭർഘാസുകൾ 2009 ഒക്ടോബർ മാസം 7 -ാം തീയതി 


വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും 2009 
ഒക്ടോബർ മാസം 9 -ാം തീയതി രാവിലെ 11 മണിക്ക് 
ഉത്തരവാദപ്പെ ട്ട ( പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമായിരിക്കും. ത ര മ സ 1 2 3 കി 3 4 ന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

- ഒർഘാസം ഫോറങ്ങളുടെ നികുതിയടക്കം 
വിലയായ 450 രൂപ നേരിട്ടോ മണിയോർഡർ 
മുഖേനയോ അടച്ച് തിരുവനന്തപുരത്തുളള കേരള 
ഗവൺമെൻറ് ചീഫ് കെമിക്കൽ, എക്സാമിനറുടെ 
ഒാഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ് , ദർഘാസ് 
ഫോറത്തിന്റെ വില ചെക്ക്, ( ഡാഫon", പോസ്റ്ററൽ 
ഒാർഡർ എന്നിവയായി സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫോറങ്ങളുടെ വിൽപ്പന 2009 ഒക്ടോബർ മാസം 5 -ാം 
തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനി ക്കു 
ന്നതായിരിക്കും. ഡ്യൂപ്ലിക്കേറ് ഫാറം ആവശ്യ 
മുളളവർക്ക് ഫോറം ഒന്നിന് 225 ( ഇരുന്നൂററി 
ഇരുപത്തഞ്ച്) രൂപ ക്രമത്തിൽ ലഭിക്കുന്നതാണ്. 
ഭർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കി നൽകുന്നതല്ല . 


തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് 
ലബോറട്ടറിയിലേക്ക് മിസലേനിയസ് ലബോറട്ടറി 
ഐററംസ് വാങ്ങുന്നതിലേക്ക് ആ വെച്ച് മൽസര 
സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
( പതീക്ഷിക്കുന്ന ചെലവ് ഏകദേശം 2 ലക്ഷംരൂപ , 
- ദർഘാസുകൾ അടക്കം ചെയ്ത 

കവറിനു 
മുകളിൽ ദർഘാസ് നമ്പർ എസ്. 2500/ 09 / സി ഇ 
മിസലേനിയസ് ലബോറട്ടറി ഐററംസ് നൽകുന്ന 
തിലേക്കും എന്ന് പ്രത്യേകം എഴുതി ഭഗവൺമെൻറ് 
ചീഫ് കെമിക്കൽ എക്സാമിനർ, കെമിക്കൽ എക്സാ 
മ നേഴ്സ് ലബോറട്ടറി, പി , എച്ച്, ലാബിന് സമീപം, 
റെഡ്കാസ് റോഡ്, തിരുവനന്തപുരം-35 എന്ന 
വീലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പൂരിപ്പിച്ച് 
ദർഘാസുകൾ 2009 ഒക്ടോബർ മാസം 7 -ാം തീയതി 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും 2009 
ഒക്ടോബർ മാസം 9 ാം തീയതി രാവിലെ 11 മണിക്ക് 
ഉത്തരവാദപ്പെട്ട പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമായിരിക്കും. താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസ് ഫാറങ്ങളുടെ നികുതിയടക്കം വിലയായ 
450 രൂപ (നാന്നുറി അൻപത്രൂപ മാത്രം) നേരിട്ടോ 
മണിയോർഡർമുഖേനയോ അടച്ച് തിരുവനന്തപുര 
ആളള കേരള ഗവൺമെൻറ് ചീഫ് കെമിക്കൽ 
എക്സാമിനറുടെ ഒാഫീസിൽ നിന്നും വാങ്ങാവുന്ന 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വില , ചെക്ക്, 
( ഡാഫ്റ് , പോസ്ററൽ ഓർഡർ എന്നിവയായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങളുടെ 
വിൽപ്പന 2009 ഒക്ടോബർ മാസം 5 -ാം തീയതി 
വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും.. 
ഡപ്പിക്കാററ് . ഫോറം 1 ആവശ്യമുള്ളവർക്ക് ഫോറം 
ഒന്നിന് 225 ( ഇരുന്നുററി ഇരുപത്തഞ്ച് മാ ( തം ) രൂപ 
(കത്തിൽ ലഭിക്കുന്നതാണ് , ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല .. 
Office ofthe Chemical 

( S ,) 
Examiner s Laboratory , Chief Chemical Examiner to 
Thiruvananthapuram .. 

Government 


( 2) 


No. S, 2500/09 CE. 

24th August 2009. 
Scaled and competitive tenders are invited for 
the supply of Miscellaneous Laboratory Items 
to the Chemical Examiner s Laboratory , 
Thiruvananthapuram . The estimated amount is 
Rs. 2,00,000 (Rupees Two lakh only ). 

The tenders should be superscribed 
" No. S . 2500 /09/CE for the supply of Miscellaneous 
Laboratory Items" addressed to " The Chief Chemical 
Examiner to Government, Chemical Examiner s 
Laboratory, P . H .Lab Compound, Red Cross Road , 
Thiruvananthapuram -35 , Kerala . The last date 
for receipt of completed tender is 7 - 10 -2009 at 4 p . m . 
Late tenders will not be accepted . The tenders will 
be opened at 11 a . m . on 9 - 10 -2009 in the presence 
of such of the tenderers or their authorized 
representatives who may be present at that time. 
The payment will be made only on Indian Rupees . 

Intending tenderers may on application to the 
undersigned obtain the requisite tender forms 
with details of items on which tenders are to be 
submitted . Application for the tender forms should 
be accompanied by a cash remittance of Rs. 450 
(inclusive of S . T .) which is the ratc fixed for the 
original tender form and is not refundable under any 
circumstances . The sale of tender forms will be 
closed at 5 -10- 2009 on 4 p . m . Cheque, Postal 
Orders, Draftstc . will not be accepted towards the 
cost of forms. The tender forms will on be sent 
by V . P . P . Duplicate tender forms if required 
will be issued at Rs. 225 per copy . But tender 
forms will be issued against the receipt of money 
order with postal charges . Every tender should be 
accompanied by, an EMD of 1 % of total cost of 
tendered items along with an agreement in Kerala 
St.mp Paper worth Rs 50 . 

The undersigned riserves the right to accept/ 
reject /postpone any tnder without assigning any 
reasons. Further details if any required can be led 
from this office during office hours in working days . 


